


കേരള ശാസ്‌ ത്രസാഹിത്ൃയ പരിഷത്ത്‌ 


വിജ്ഞാനോത്സവം "93 
പഞ്ചായത്ത്‌ തലം 
എല്‍.പി.വിഭാഗം: ഭാഗം രണ്ട്‌ 


9.10.93 ശനി ] സമയം: 1 മണിക്കൂര്‍ 
2ലന൦ ദാന മാര്‍ക്ക്‌; 20 


നിര്‍ദേശങ്ങള്‍: ഒന്നാം ഭാഗത്തിലെ നിര്‍ദേശങ്ങഠംതന്നെ. 
ചോദ്യങ്ങള്‍: തുടര്‍ച്ച 
19. വാക്കുകളുണ്ടാക്കല്‍: ി സമയും: 12മി. 
മാര്‍ക്ക്‌: 5 
“തിരുവനന്തപുരം' എന്ന്‌ ബോര്‍ഡില്‍ എഴുതുക (പൃതിയ ലിപിയില്‍). എല്ലാ 
വരും വായിക്കട്ടെ. ലു 
' ഇനി ചോദ്യം: "തിരുവനന്തപുരം" എന്ന പേരിലുള്ള അക്ഷരങ്ങളും ചിഹ്നങ്ങളും 
മാറ്റിയും മറിച്ചും കൂട്ടിച്ചേര്‍ത്തും, അരഥമുള്ള എത്ര വാക്കൂകരം നിര്‍മിക്കാം? 
ഉദാഹരണമായി ഏതാനും വാക്കുകഠം പറയാം. ഇതാരും എഴുതരുതേ. തിര, 


വനം, പനി, വരുതി (ഇവ ബോര്‍ഡില്‍ എഴുതുന്നു). ഇങ്ങനെ ചിഹ്നങ്ങഠം അക്ഷരങ്ങ 
ളോട്‌ മാറ്റി ചേര്‍ക്കാം. പുതിയ ലിപിയില്‍ വേണം എഴുതാന്‍. 


സമയം: ചോദ്യം അവതരണം : 2 മി. 
ഉത്തരം എഴുതല്‍ 6 മി. 
മൂല്യനിര്‍ണയം, മാര്‍ക്കു, ചേര്‍ക്കല്‍ 5 മി. 
മാര്‍ക്ക്‌: 4 വാക്കെഴുതിയാല്‍ 1 മാര്‍ക്ക്‌, 6 വരെ 2, 8 വരെ 8, 10 വരെ ക, 10-ല്‍ 
കൂടുതലിന്‌ $ മാര്‍ക്ക്‌. 
20. മലയനും അഴകിയും കഥാപാത്രങ്ങളായുളള മലയാളത്തിലെ പ്രന്ധിദ്ധമാ 
യൊര്യ കവിത: 
എ ചന്ദനക്കുട്ടില്‍ ഖെ) വാഴക്കുല സു) കന്നിക്കൊയ്‌ ത്ത്‌. 
(ഉത്തരം: വാഴക്കുല) (മാര്‍ക്ക്‌: 2). 
21. ആഫ്രിക്കാവന്‍കരയുടെ പടിഞ്ഞാറൂഭാഗത്തൂള്ള മഹാസമൃദ്രം: 


എ) പെസഫിക്ക്‌ മഹാസമുദ്രം ബി) അറ്റ്‌ലാന്‍റഠിക്ക്‌ മഹാസമുദ്രം 
സി) ഇന്ത്യന്‍ മഹാസമുദ്രം. 


ൽ. 


(ഉത്തരം; അറ്റ്‌ ലാന്‍റിക്ക്‌ മഹാസമുഭ്രം) (മാര്‍ക്ക്‌: 1) 


22. 


23. 


൧൭. 


൧൭, 


2 


ബംഗാള്‍ ഉള്‍ക്കടലില്‍ പതിക്കുന്ന ഒരു നദി 
എ) നര്‍മദ ബി) തപതി സി)കൃഷ്ണ 


(മാര്‍ക്ക്‌ : 1) 

(ഉത്തരം: കൃഷ്ണ) 
വ്യത്യാസങ്ങള്‍ കണ്ടുപിടിക്കല്‍: സമയം: 12 മി. 
മാര്‍ക്ക്‌: 8 


ഓരോ കുട്ടിക്കും ഓരോ നെല്‍വിത്തും ഓരോ ചെറുപയര്‍ മണിയും നല്‍ 
കുന്നു. ഇവ സൂക്ഷ്‌മമായി നിരീക്ഷിച്ച്‌ ഇവ തമ്മിലുള്ള 3 വൃത്യാസങ്ങരം എഴു 
തണം. 

സമയം: ചോദ്യം അവതരണം 2 മി. 

ഉത്തരമെഴുതല്‍ 4 മി. 

മൂല്യനിര്‍ണയം, മാര്‍ക്കു ചേരക്കല്‍ 6 മി. 


മാര്‍ക്ക്‌ : ഒന്നു ശരിയായാല്‍ ഒരു മാര്‍ക്ക്‌ പ 3 മാര്‍ക്ക്‌ ). 


വൃത്യാസങ്ങളില്‍ ചിലത്‌ :. ി 
നെല്ല്‌ ചെറുപയര്‍ 
നീണ്ട ആകൃതി ഉരുണ്ട ആകൃതി 
മഞ്ഞ,'സ്വര്‍ണനിറം പച്ചനിറം 
പരുപരുത്ത പുറം മിനുസമുള്ള പുറം 
അകത്ത്‌ ഒറ്റപരിപ്പ്‌ ഇരട്ടപരിപ്പ്‌ 
കട്ടിയുള്ള പുറംതോട്‌ ി കട്ടി കുറഞ്ഞ തൊലി 


ഇതിനു, പുറമെ കുട്ടിക്ഠം കണ്ടെത്തുന്ന മറ്റു വൃത്യാസങ്ങളുമാവാം. 
പുതുമഴ പെയ്യുമ്പോള്‍ വിളക്കിനു ച്ൃുമ്ും ഇഈയാംപാറ്റകള്‍ പാറിപ്പറക്കു 
ന്നതു നിങ്ങള്‍ കണ്ടിരിക്ക്ുമല്ലെൊ. ഈയാം പാറ്റകള്‍ ഇന?പറയുന്നവയില്‍ 
ഏതിനു ചിറകുമുളച്ചാണ്‌ ഉണ്ടാകുന്നത ? 
എ)ചിതലിന്‌ ബി)ഉറുമ്പിന്‌ സാി)കൂഴിയാനയ്ക്ക്‌. 
(മാര്‍ക്ക്‌: 1) 
(ഉത്തരം: ചിതലിന്‌) 
കാട കുലുക്കുനു ശബ്ഭമാണ്‌ മലമുഴക്കിയുടേത്‌. മലമുഴക്കി" എന്നത്‌ 
ഒരിനം: 
എ?) ചെമ്പോത്താണ്‌ ബ്‌) മൂങ്ങയാണ്‌ സി) വേഴാമ്പലാണ്‌ 
(മാര്‍ക്ക്‌ : 1) 
(ഉത്തരം: വേഴാമ്പലാണ്‌) 


ലോകം മുഴ്യവന്‍ വര്‍ഷം കണക്കാക്കാന്‍ പൊതുവെ ന ത്തമാണുമ്പ്പ 
അംഗാകരിച്ചിരിക്കുന്നത 2 ഇപോള്‍ ക്രിസ്തുവര്‍ഷം 1993 ആണ്‌. കേരളീയര്‍ 


ട്‌ 


പണ്ടുമുതലേ വര്‍ഷം കണക്കാക്കാന്‍ ഉപയോഗിച്ചിരുന്നത്‌ ക്രിസ്‌തുവര്‍ഷ 
മായീരുന്നില്ല. പിന്നെ ഏതു വര്‍ഷമായിരുന്നു. ? 


(മാര്‍ക്ക്‌: 1) 

(ഉത്തരം: കൊല്ലവര്‍ഷം) 
27. ഈര്‍ക്കില്‍കൊണ്ട്‌ രൂപം ഉണ്ടാക്കല്‍. സമയും: 12മി. 
മാര്‍ക്ക്‌: 4 


ഓരോ കുട്ടിക്കും ഏകദേശം 5 സെ.മീ. നീളമുള്ള 10 ഈര്‍ക്കില്‍ കഷണങ്ങഠം 
വീതം നല്‍കുക. ഓരോരുത്തരും ഇഷ്ടമുളള രൂപം ഉണ്ടാക്കട്ടെ. മുഴുവന്‍ ഈര്‍ക്കിലും 
ഉപയോഗിച്ചിരിക്കണം. ഈര്‍ക്കില്‍ ഒടിക്കരുത്‌. ഉണ്ടാക്കിയ രൂപം എന്താണെന്ന്‌ 
കടലാസില്‍ എഴുതിവയ്ക്കണം. 
സമയം: ചോദ്യം അവതരണം: 2മി. 
രൂപം ഉണ്ടാക്കല്‍: ടമി. ഴ 
മൂല്യനിര്‍ണയം, മാര്‍ക്കുപചേര്‍ക്കല്‍: ടമി. 
“മാര്‍ക്ക്‌: മുഴുവന്‍ ഈര്‍ക്കിലും ഉപയോഗിച്ച്‌ ഒരു രൂപം ഉണ്ടാക്കിയാല്‍ 
(എഴുതിയതും ഉണ്ടാക്കിയതും തമ്മില്‍ ബന്ധംവേണം) 2 മാര്‍ക്ക്‌ നല്‍കാം. 
ഭംഗി, പൂരണത എന്നിവകൂടി ഉണ്ടെങ്കില്‍ 2 മാര്‍ക്കുകൂടി നല്‍കാം. 
ആകെ 4 മാര്‍ക്ക്‌. 
28. പാമ്പുകളെക്കുറിച്ചുള്ള 5 പ്രസ്താവനകളാണ്‌ ഇന? പ ഇതില്‍ 
തെറ്റായവ മാത്രം ഏതെന്ന്‌ എഴുതുക. 
2. ആകെയുള്ള 2500-ല്‍ പരം പാമ്പൂജാതികളില്‍്‌ ഏതാണ്ട്‌ 250 എണ്ണത്തിനേ 


വാഷമുള്ളൂു. 
2. മിക്കവാറും എല്ലാ വിഷപ്പാമ്പുകളും രാത്രികാലങ്ങളിലാണ്‌ സഞ്ചരിക്കുക. 


3, പാമ്പിന്‍െറ വിഷച്പ്രല്ലുകഠം പറിച്ചുകളഞ്ഞാല്‍ പിനാറ്ട്‌ അവ മൂളയ്മൊ 
റില്ല. . 
ട്‌. വിഷച്പ്രാമ്പിന്‍െറ കടിയേറ്റാല്‍ കീര?ചത്തുപോകും. 
൭, സര്‍പ്പകോപം കൊണ്ട്‌ കൂഷ്ഠരോഗം പിടിപെടാന്‍ സാധ്യത്രയുണ്ട്‌. 
. (ഉത്തരം: (3) പാമ്പിന്‍െറ വിഷപ്പല്ലുകഠം പറിച്ചുകളഞ്ഞാല്‍ പിന്നീട്‌ 
അവ മുളയ്ക്കാറില്ലം 
(5) സര്‍പ്പകോപം കൊണ്ട്‌ കുഷ്ഠരോഗം പിടിപെടാന്‍ സാധ്യതയുണ്ട്‌.) 
(മാര്‍ക്ക്‌: മ) 
(ഓരോന്നിനും ഓരോ മാര്‍ക്കുവീതം) 
28 ച്പോദ്യങ്ങഠംക്ക്‌ ഉത്തരമെഴുതിക്കഴിഞ്ഞാല്‍ ആകെ മാര്‍ക്കു കണ്ടുപിടിച്ചു ടാബു 
ലേഷന്‍ ഷീറ്റില്‍ ചേര്‍ക്കണം. അതു, വായിച്ചു കേരംപ്പിക്കണം. ഓരോരു 
ത്തര്‍ക്കും രാവിലെയും ഉച്ചയ്ക്കുശേഷവും കിട്ടിയ മാര്‍ക്കുകഠം കൂട്ടി പറഞ്ഞുകൊടു 


4 

്‌ 
8 മണിമുതല്‍ 4 മണിവരെ കലാപരിപാടികളും “സഡാക്കോ കൊക്കിനെ” ഉണ്ടാ 
ക്കലും ആണ്‌. അതുകഴിഞ്ഞ്‌ സമ്മാനങ്ങളും സര്‍ട്ടിഫിക്കുറ്റുകളും വിതരണം ചെയ്യും. 


മേഖലാ വിജ്ഞാനോത്സവത്തില്‍ പങ്കെടുക്കാന്‍ അര്‍ഹത നേടിയവരുടെ പേരുകളും 
പ്രഖ്യാപിക്കും. ഇതൊക്കെ കഴിഞ്ഞേ വീട്ടിലേക്കു പോകാവൂ എന്നും പറയാന്‍ മറക്കരുത്‌. 


